Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


0 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


ക 


സം 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ജൂലൈ 6 

6th July 2021 
1196 മിഥുനം 22 
22nd Mithunam 1196 


നമ്പർ 


27 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ആഷാഢം 15 
15th Ashadha 1943 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


6th JULY 2021 ) 


COMMISSIONERATE OF LAND REVENUE 


4968 


( 11 ) 


( 13 ) 


നമ്പർ ബി3-5405 2021 . 


2021 മേയ് 3 . 


നമ്പർ ബി3-6406 / 2021 , 


2021 മേയ് 3 . 


ഉടുമ്പൻചോല താലൂക്കിൽ രാജകു മാരി വില്ലേജിൽ 
കജനാപ്പാറ കരയിൽ V / 589-ാം നമ്പർ വീട്ടിൽ പരമശിവം 
എന്നയാൾ 7-1-2017 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണ് . പരേതന്റെ 
ഭാര്യ പെരു മായി പരേ തന്റെ പിൻതുടർച്ചാ വകാശികളെ 
നിർണ്ണയിക്കുന്നതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
അപേക്ഷിച്ചിട്ടുണ്ട് . അതിൻപ്രകാരം ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖേന അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരാണ് 
പരേതന്റെ അനന്തരാവകാശികളെന്ന് കാണുന്നു . 


ഉടുമ്പൻചോല താലൂക്കിൽ ചിന്നക്കനാൽ വില്ലേജിൽ 
പവ്വർ ഹൗസ് കരയിൽ 1 / 63 -ാം വീട്ടിൽ കാളിയമ്മാൾ എന്നവർ 
8-5-2019 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണ് . പരേതയുടെ മാതാവ് 
മു നി സ മ്മാൾ രാജ ഗോപാൽ പരേ തയുടെ പിൻതുടർച്ചാ 
വകാശികളെ നിർണ്ണയിക്കുന്നതിന് അനന്തരാവകാശ സർട്ടിഫി 
ക്കറ്റിനായി അപേക്ഷിച്ചിട്ടുണ്ട് . അതിൻപ്രകാരം ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ മുഖേന അന്വേഷണം നട ത്തിയ തിൽ 
താഴെപറയുന്നവരാണ് പരേതയുടെ അനന്തരാവകാശികളെന്ന് 
കാ തുന്നു . 


പേര് 


ക്രമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 

ബന്ധം 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


1 


70 


നമ്പർ 


ബന്ധം 


2 


മുനിയമ്മാൾ രാജഗോപാൽ മാതാവ് 
സൗന്ദരപാണ്ഡ്യൻ രാജഗോപാൽ സഹോദരൻ 
കനി രാജഗോപാൽ 


50 


3 


48 


1 


പെരുമായി 


ഭാര്യ 


54 


>> 


4 


പാണ്ടിയമ്മാൾ 


സഹോദരി 


43 


2 


കയൽവിഴി അർജുനൻ 


മകൾ 


31 


3 


പി . നന്ദിനി 


മകൾ 


29 


ഈ സാഹചര്യത്തിൽ മുകളിൽ കാണിച്ചിട്ടുള്ളവരാണ് 
പര ത യുടെ അനന്ത രാ വ കാ ശി ക ളെന്ന് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആക്ഷേപമുള്ളവർ ഈ പരസ്യം ഗസറ്റിൽ 
പസി ദ്ധ പ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ 
രേഖകളുമായി നേരിട്ട് ഹാജരാകേണ്ട താണ് . വൈകിയും 
തപാൽമാർഗ്ഗവും കിട്ടുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല . 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
ഈ സാഹചര്യത്തിൽ മുകളിൽ കാണിച്ചിട്ടുള്ളവരാണ് 
പരേ തന്റെ അനന്ത രാ വ കാ ശി കളെന്ന് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആക്ഷേപമുള്ളവർ ഈ പരസ്യം ഗസറ്റിൽ 
പസി ദ്ധ പ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ 
രേഖകളുമായി നേരിട്ട് ഹാജരാകേ ണ്ടതാണ് . വൈകിയും 
തപാൽമാർഗ്ഗവും കിട്ടുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
ഉടുമ്പൻചോല . 


( ഒപ്പ് ) 
തഹശീൽദാർ , 


Peerumede Taluk 


പരസ്യം 


( 12 ) 


നമ്പർ ബി3-6460 / 2021 . 


2021 മേയ് 3 . 


ഉടു മ്പൻ ചോല താലൂക്കിൽ രാജാക്കാട് വില്ലേജിൽ 
രാജാക്കാട് കരയിൽ പുത്തൻപുരയിൽ വീട്ടിൽ രാധാദേവി 
എന്നവർ 7-5-2002 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണ് . പരേതയുടെ 
മകൻ രാകേ ഷ് , പി . ആർ . പരേത യുടെ പിൻതു ടർച്ചാ 
വകാശികളെ നിർണ്ണയിക്കുന്നതിന് അനന്തരാവകാശ സർട്ടിഫി 
ക്കറ്റിനായി അപേക്ഷിച്ചിട്ടുണ്ട് . അതിൻപ്രകാരം ബന്ധപ്പെട്ട 
വില്ലേജാഫീസർ മുഖേന അന്വേഷണം നട ത്തിയ തി 
താഴെപറയുന്നവരാണ് പരേതയുടെ അനന്തരാവകാശികളെന്ന് 
കാണുന്നു . 


നമ്പർ എ7-3631 / 2021 കെ.ഡിസ് . 

2021 മേയ് 17 . 
ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ പെരുവന്താനം 
വില്ലേജിൽ തെക്കേ മല കര യിൽ ആനി പറമ്പിൽ വീട്ടിൽ 
റെജി മാത്യു എന്നയാൾ 21-1-2018 - ൽ മരണമടഞ്ഞിട്ടുള്ളതാ 
ണെന്നും പരേതന്റെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകണ 
മെന്ന് കാണിച്ച് പരേ തന്റെ മകൻ അ ജിൻ എ . ജി 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ പെരുവന്താനം വില്ലേജാഫീസർ 
മുഖേന അവകാശ വിചാരണ നടത്തിയതിൽ പെരുവന്താനം 
വില്ലേജിൽ ആനിപ്പറമ്പിൽ വീട്ടിൽ റെജി മാത്യു എന്നയാൾ 
21-1-2018 -ൽ മ ര ണ മ ട ഞ്ഞിട്ടുള്ള താണെന്നും പരേ തന്റെ 
നിയ മാ നു സ ത അ വ കാ ശി ക ൾ 

താഴ പ്പ് റ 
മാത്രമാണെന്നും കാണുന്നു . 


റ യു ന്ന വർ 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


കമ 


പേര് 


വയസ് 


1 


മിനി മാത 


50 


പരേതയുമായുള്ള 

ബന്ധം 


നമ്പർ 


2 


27 


3 


25 


1 


പി . ജി . രാധാകൃഷ്ണൻ 


ഭർത്താവ് 


65 


2 


രതീഷ് , പി . ആർ . 


മകൻ 


35 


ഭാര്യ 
അനുജ് എ . റെജി 

മകൾ 
അജിൻ എ . റെജി 

മകൻ 
ആകയാൽ പരേതന്റെ അനന്തരാവകാശികളായി മുകളിൽ 
പേര് ചേർത്തിരിക്കുന്ന മൂന്ന് ( 3 ) പേർ മാത്രമാണെന്ന് കാണിച്ച് 
സാക്ഷ്യപത്രം നൽകുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം പീരുമേട് തഹശീൽദാർ 
മുമ്പാകെ നേരിൽ ഹാജരായി രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


3 


രാകേഷ് , പി . ആർ . 


31 


ഈ സാഹചര്യത്തിൽ മുകളിൽ കാണിച്ചിട്ടുള്ളവരാണ് 
പ ര ത യു ടെ അ ന ന്ത രാ വ കാ ശി കളെന്ന് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആക്ഷേപമുള്ളവർ ഈ പരസ്യം ഗസറ്റിൽ 
പസി ദ്ധ പ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസിൽ 
രേഖകളുമായി നേരിട്ട് ഹാജരാകേ ണ്ട താണ് . വൈകിയും 
തപാൽമാർഗ്ഗവും കിട്ടുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
പീരുമേട് . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


86 


Salim A 


Digitally signed by Salim A 
Date : 2021.08.13 09:57:18 
+ 05'30 ' 


